O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 19 


Tuesday , 19th October 2021 


1197 തുലാം 3 


1943 ആശ്വിനം 27 


3rd Thulam 1197 


27th Aswina 1943 


നമ്പർ 


41 


വാല്യം 10 
Vol . X 


No. 


Part III 


Police Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


19th October 2021 


KERALA GAZETTE 


101 


ലേല പരസ്യം 


11 


നമ്പർ ഇ2-3363 / 2021 / KEPA . 

2021 സെപ്റ്റംബർ 29 . 
തൃശ്ശൂർ കേരള പോലീസ് അക്കാദമി ഡയറക്ടറുടെ അധീനതയിലുള്ളതും കേരള പോലീസ് 
അക്കാദമിയിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ 
പോലീസ് വകുപ്പിൽ ഇപ്പോൾ ഉപയോഗയോഗ്യമല്ലാത്ത താഴെ പറയുന്ന വാഹനങ്ങൾ 25-10-2021 -ാം 
തീയതി മണിക്ക് തൃശ്ശൂർ കേരള 

പോലീസ് അക്കാദമിയിലെ മോട്ടോർ ട്രാൻസ് പോർട്ട് 
ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് കോവിഡ് -19 മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് പരസ്യ 
മായി ലേലം ചെയ്ത് കൊടുക്കുന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിർബന്ധമായും ഒരു ഡോസ് 
കോവിഡ് വാക്സിനേഷൻ എടുത്തവരായിരിക്കണം . 
രജിസ്റ്റർ 

നിരതദ്രവ്യം 
ഇനം 

മോഡൽ 
നമ്പർ നമ്പർ 

( 3 ) 


കമ 


( 1 ) ( 2 ) 

( 3 ) ( 4 ) 

( 5 ) 
1 KL - 01 - AS 3653 

കൈനറ്റിക് 4S 2008 

120 
2 KL - 01 - AY 6009 മഹീന്ദ്ര ഫ്ളെറ്റ് 

2011 

150 
3 KL - 01 - AY 7443 മഹീന്ദ്ര ലൈറ്റ് 

2011 

150 
4 KL - 01 - AY 7747 മഹീന്ദ ഫ്ലൈറ്റ് 

2011 

150 
5 KL - 01 - AU 6728 മഹീന്ദ്ര ലൈറ്റ് 

2011 

150 
ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലം ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് 
തന്നെ മേൽപ്പറഞ്ഞ നിരക്കിലുള്ള നിരതദ്രവ്യം ലേല സ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടിയിരിക്കേണ്ടതും 
കൃത്യ സമയത്ത് ലേല സ്ഥലത്ത് ഹാജരായിരിക്കേണ്ടതുമാണ് . 

മേൽ പറഞ്ഞ ലേലത്തിന് മുദ്ര വെച്ച ദർഘാസുകളും സ്വീകരിക്കുന്നതാണ് . ദർഘാസുകൾ 
നേരിട്ടോ തപാൽ മാർഗ്ഗമോ കേരള പോലീസ് അക്കാദമി ഡയറക്ടറുടെ കാര്യാലയത്തിൽ 24-10-2021 -ാം 
തീയതി 4 മണിക്ക് മുൻപായി ലഭി ക്കേണ്ടതാണ് . ദർഘാസിനൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ നിന്നും കേരള പോലീസ് അക്കാദമി ഡയറക്ടറുടെ പേരിലെടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ 
നിരതദ്രവ്യം അടച്ച രസീത് അടക്കം ചെയ്യേണ്ടതാണ് . ദർഘാസുകൾ അടക്കം ചെയ്ത് കവറിനുമുകളിൽ 
വാഹന ലേലത്തിനുള്ള ദർഘാസ് ' എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ് . 

പരസ്യ ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും , ലേലത്തിലോ ടെണ്ടറിലോ 
തുക കൂടുതൽ ആയതിനു ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ലേലം ദർഘാസ് നഷ്ടപ്പെട്ടവർക്ക് 
നിരതദ്രവ്യം തിരിച്ചു നൽകു ന്നതു മാണ് . ലേല ത്തിനെ ടു ത്ത യാൾ ഉടൻ തന്നെ ലേല ദർഘാസ് 
തുക യുടെ പകുതി സംഖ്യ ( നിരതദ്രവ്യം കഴിച്ച് ) ലേല സ്ഥലത്ത് വച്ച് തന്നെ അടച്ചു രസീത് 
വാങ്ങേണ്ടതും , ലേല ദർഘാസ് സ്ഥിരപ്പെടുത്തി ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം ബാക്കി തുകയും 
നിയമാനുസൃതമായ നികുതിയും അടച്ച് സ്വന്തം ചിലവിൽ ലേല വസ്തുക്കൾ നീക്കം ചെയ്യേണ്ടതുമാണ് . 

ഏതെങ്കിലും കാരണവശാൽ ലേലം ദർഘാസ് സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ 
ലംഘിക്കുക യാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും സാധനങ്ങൾ 
പുനർലേലം ചെയ്യു ന്ന തു മാ യി രിക്കും . പുനർ ലേല ത്തിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം മുൻ 
ലേലക്കാരിൽ നിന്നും ഈടാക്കുന്നതും മറിച്ച് കൂടുതലായി ലഭിക്കുന്ന തുകക്ക് മുൻ ലേല ക്കാരന് 
യാതൊരു വിധ അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . 

മേൽ പറഞ്ഞ വാഹനങ്ങൾ ലേല തീയതിക്ക് മുൻപുള്ള 10 പ്രവൃത്തിദിവസങ്ങളിൽ രാവിലെ 
10 മണിമുതൽ വൈകുന്നേരം 5 മണിവരെ ഏതെങ്കിലും സമയത്ത് കേരള പോലീസ് അക്കാദമിയിലെ 
മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ് . യുക്തമെന്നു 
തോന്നുന്ന പക്ഷം യാതൊരു മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേലം നിർത്തി വെക്കുന്നതിനും 
ലേലം ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനോ ലേല നടപടി റദ്ദ് ചെയ്യുന്നതിനുമുള്ള അധികാരം കേരള 
പോലീസ് അക്കാദമിയിലെ ഡയറക്ടറിൽ നിക്ഷിപ്തമാണ് . 


കേരള പോലീസ് അക്കാദമി , 
തൃശ്ശൂർ . 


( ഒപ്പ് ) , 
അസിസ്റ്റന്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ( i / c ) 

( ഡയറക്ടർക്കുവേണ്ടി ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


102 


KERALA GAZETTE 


Part III 


ലേലപ്പരസ്യം 


നമ്പർ ഇ2-18462 / 2021 ഡബ്ല . 


2021 സെപ്റ്റംബർ 15 . 


വയനാട് ജില്ലാ സായുധ സേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ളതും ഉപയോഗ യോഗ്യമല്ലാത്തതുമായ 
താഴെ വിവരിക്കുന്ന വകുപ്പ് വാഹനങ്ങൾ 2021 ഒക്ടോബർ മാസം 27 -ാം തീയതി പകൽ 11 മണിക്ക് 
പ്രസ്തുത ക്യാമ്പിൽ വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽപ്പന നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു . 


Sl . No. 


Reg . No. 


Types of Vehicle 


Year 


Upset Value 

( 8 ) 


1 


KL 01 AH 5382 


M / C 


2005 


150 


2 


KL 01 AH 5398 


M / C 


2005 


150 


3 


KL 01 AH 1953 


M / C 


2005 


150 


4 


KL 01 AH 1952 


M / C 


2005 


150 


5 


KL 01 AH 1933 


M / C 


2005 


150 


6 


KL 01 AH 1947 


M / C 


2005 


150 


7 


KL 01 AH 5387 


M / C 


2005 


150 


8 


KL 01 AH 5385 


M / C 


2005 


150 


9 


KL 01 AH 1943 


M / C 


2005 


150 


10 


KL 01 AN 3855 


SUMO 


2006 


3.500 


11 


KL 01 AH 5397 


M / C 


2005 


150 


12 


KL 01 AH 5379 


M / C 


2005 


150 


13 


KL 01 AH 1928 


M / C 


2005 


150 


14 


KL 01 AH 1949 


M / C 


2005 


150 


15 


KL 01 AH 5396 


M / C 


2005 


150 


16 


KL 01 AX 4397 


SUMO 


2009 


4,200 


17 


KL 01 AK 5785 


M / C ( BULLET ) 

( 


2005 


4,500 


ലേല ത്തിൽ പങ്കെ ടു ക്കുവാൻ ആഗ്ര ഹിക്കു ന്ന വർ ലേല സ്ഥലത്ത് നേരിട്ട് ഹാജരാ കേ ണ്ട തും 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മേൽപറഞ്ഞ വാഹനങ്ങൾക്ക് നേരെ കാണിച്ചിരിക്കുന്ന 
തുക നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതുമാണ് . കൂടാതെ വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരിൽ 
നിന്നും മുൻകൂട്ടി നേരിട്ടോ തപാൽ മാർഗമോ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
മുദ്രവെച്ച കവറിൽ 26-10-2021 -ാം തീയതി വൈകുന്നേരം 4 മണിക്കകം ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് . 
ദർഘാസിനോടൊപ്പം വാഹനത്തിന്റെ നിരതദ്രവ്യമായി നിശ്ചയിച്ചിരിക്കുന്ന തുക യുള്ള ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ മാറാവുന്ന ഡിമാന്റ് 
ഡാഫ്റ്റ് ഉള്ളടക്കം ചെയ്യേണ്ട താണ് . നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിരുപാധികം 
നിരസിക്കുന്നതായിരിക്കും . ദർഘാസുകൾ അയയ്ക്കുന്ന കവറിനു പുറത്ത് പോലീസ് വകുപ്പ് വാഹനങ്ങളു 
ടെ ലേലത്തിനുള്ള ദർഘാസ് എന്നെഴുതി കവർ മുദ്ര വെക്കേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


19th October 2021 


KERALA GAZETTE 


103 


പരസ്യ ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ , ലേലത്തിൽ പങ്കെടുക്കു വാൻ എത്തിയ വരുടെ 
സാന്നിധ്യത്തിൽ തുറക്കുന്നതും , ലേലം വിളിച്ച തുകയോ ദർഘാസ് തുകയോ ഏതാണ് കൂടുതൽ ആ 
തുകയ്ക്ക് യുക്തമെന്ന് തോന്നുന്ന പക്ഷം ലേലം ബന്ധപ്പെട്ടയാളുടെ പേരിൽ ഉറപ്പിക്കുന്നതായിരിക്കും . 
ലേലം കൊണ്ടയാൾ ഉടനെ തന്നെ ലേലം ദർഘാസ് തുകയുടെ പകുതി സംഖ്യ നിരതദ്രവ്യം ഒഴികെ 
നികുതിയടക്കം ലേലസ്ഥലത്തുവച്ച് അടച്ച് രസീത് കൈപ്പറ്റേണ്ടതാണ് . ബാക്കി തുക നികുതിയുൾപ്പെടെ 
ലേലം ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് തീയതി മുതൽ 10 ദിവസത്തിനകം അടച്ച് സ്വന്തം 
ചെലവിലും ഉത്തരവാദിത്തത്തിലും വാഹനം നീക്കം ചെയ്യേണ്ടതാണ് . 


ലേലത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കി നൽകുന്നതാണ് . 
മേൽപറഞ്ഞ പ്രകാരം ലേലം / ദർഘാസ് കൊണ്ടയാൾ ലേല നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാൾ 
അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും വാഹനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമാണ് . 
പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലം ദർഘാസ് 
കൊണ്ട് യാൾ ഉത്തര വാദിയാകുന്നതും പുനർ ലേലത്തിൽ മുൻ വിൽപനയേക്കാൾ കൂടുതൽ തുക 
ലഭിച്ചാൽ ആയതിന് ലേലം ദർഘാസ് കൊണ്ടയാൾക്ക് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . 


ജില്ലാ സായുധസേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കുന്നതും ലേലം ചെയ്യാനുദ്ദേശിക്കുന്നതു മായ 
വാഹനങ്ങൾ ലേലത്തിനു മുൻപുള്ള 15 പ്രവൃത്തിദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 
5 മണി വരെ വയനാട് ജില്ലാ സായുധസേനാ വിഭാഗം അസി . കമാണ്ടന്റിന്റെ മുൻകൂർ അനുമതിയോടു 
കൂടി പരിശോധിക്കാവുന്നതാണ് . യാതൊരു കാരണവും കൂടാതെ ഈ നോട്ടീസ് പ്രകാരമുള്ള ലേല 
നട പടികൾ മാറ്റി വയ്ക്കാനോ ലേലം ദർഘാസ് വിൽപ്പന അസ്ഥിരപ്പെടു ത്തു വാനോ ഉള്ള പൂർണ്ണ 
അധികാരം വയനാട് ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് . 


ണ 


ജില്ലാ പോലീസ് ഓഫീസ് , 
വയനാട് . 


ഡോ . അരവിന്ദ് സുകുമാർ ഐ.പി.എസ് . , 

ജില്ലാ പോലീസ് മേധാവി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.10.19 12:29:02 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


